O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 30 
Tuesday , 30th November 2021 


1197 വ്യശ്ചികം 15 
15th Vrischikam 1197 


1943 അഗ്രഹായനം 9 
9th Agrahayana 1943 


വാല്യം 10 


നമ്പർ 


47 


Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14566 


KERALA GAZETTE 


Part III 


Kottayam District 


Vaikom Taluk 


NOTICE 


നമ്പർ : സി 1 -8045 2021 


08-11-2021 


വൈക്കം താലൂക്കിൽ വെള്ളൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പ്രകാശൻ എം കെ മേവെള്ളൂർ കരയി 
ൽ മൂത്തേടത്ത് വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ടിയാൻറ പേരിലുള്ള വസ്തു , ബാങ്ക് സംബന്ധമായ 
ആവശ്യങ്ങൾക്കും മറ്റ് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വെള്ളൂർ 
വില്ലേജിൽ പരേതൻറെ മകൻ നിധീഷ് പ്രകാശ് , , ബോധിപ്പിച്ച അപേക്ഷ വെള്ളൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12-09-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതൻറെ പിതാവ് ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഷെല പ്രകാശൻ 


ഭാര്യ 


50 


2 


നിധീഷ് പ്രകാശ് 


മകൻ 


30 


3 


നീതു പ്രകാശ് 


| മകൾ 


29 


. 


4 . 


നാരായണി 


മാതാവ് 


84 


നമ്പർ : സി 1 -2145 2021 


28-10-2021 


ടി വി പുരം 


വൈക്കം താലൂക്കിൽ ടി വി പുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ലൗകുമാർ കണ്ണക്കെട്ടുശ്ശേരി കരയിൽ 
മനയ്ക്ക് ചിറ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ടിയാന്റെ പേരിലുള്ള വസ്തു , ബാങ്ക് , പി എഫ് ആനുകൂല്യം 
ലഭിക്കുന്നതിനും മറ്റ് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
വില്ലേജിൽ പരേതൻറെ ഭാര്യ അജിത ലൗകുമാർ , , ബോധിപ്പിച്ച അപേക്ഷ ടി വി പുരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 26-02-2010 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതൻറെ പിതാവ് ഭാസ്കരൻ ജീവിച്ചിരിക്കുന്നതും മാതാവ് ശാന്തമ്മ മരണപ്പെട്ടിട്ടുള്ളതാണ് . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


അജിത ലൗകുമാർ 


ഭാര്യ 


48 


2 


അദൈ്വത് 


മകൻ 


20 


നമ്പർ : സി 1 -6598 ] 2021 


25-10-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14567 


Revenue Department 


30th November 2021 


വൈക്കം താലൂക്കിൽ മാഞ്ഞൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സണ്ണി എം പി മാന്നാർ മുറിയിൽ 
മണിത്തൊട്ടിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ടിയാന്റെ പേരിൽ ഉള്ള വസ്തു , ബാങ്ക് സംബന്ധമായ 
ആവശ്യങ്ങൾക്കും മറ്റ് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മാഞ്ഞൂർ 
വില്ലേജിൽ പരേതയുടെ ഭാര്യ മിനി സണ്ണി , , ബോധിപ്പിച്ച അപേക്ഷ മാഞ്ഞൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 30-06-2021 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷ 

ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


48 


2 


മകൾ 


21 


| മിനി സണ്ണി 
| സോന സണ്ണി 
സുരജ് സണ്ണി 
ഡോണ സണ്ണി 


| | N 


3 


മകൻ 


18 


4 


മകൾ 


14 


നമ്പർ : സി 1 -67311 2021 


25-10-2021 


അനന്തരാവകാശ 


6.6 


വൈക്കം താലൂക്കിൽ ചെമ്പ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ നാരായണി കാട്ടിക്കുന്ന് കരയിൽ 
വൈക്കംപറമ്പിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ടിയാളുടെ പേരിലുള്ള വസ്തു , ബാങ്ക് , ഇൻഷ്വറൻസ് , പെൻഷൻ 
സംബന്ധമായ ആവശ്യങ്ങൾക്കും വൈക്കം സബ് ട്രഷറിയിൽ ഹാജരാക്കുന്നതിനും സർക്കാർ അർദ്ധ സർക്കാർ 
സ്ഥാപനങ്ങളിൽ ഹാജരാക്കുന്നതിനും മറ്റ് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി ചെമ്പ് വില്ലേജിൽ പരേതയുടെ മകൻ ബാഹുലേയൻ വി കെ , ബോധിപ്പിച്ച അപേക്ഷ ചെമ്പ് , 
വയലാർ കിഴക്ക് വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 31-05-2021- ലും ഭർത്താവ് കൃഷ്ണൻ വളരെ മുന്പും മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ശാരദ വി കെ ( ശാരദ } 


| മകൾ 


70 


2 


ബാഹുലേയൻ വി കെ 


മകൻ 


66 


| 


3 


സതി വി എൻ ( സതി } 


മകൾ 


55 


നമ്പർ : സി 1 -6765 2021 


25-10-2021 


വൈക്കം താലൂക്കിൽ കോതനല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോർജ്ജ് സി വി കുറുമുള്ളൂർ ക 
രയിൽ വെട്ടംതടത്തിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ടിയാൻറ പേരിലുള്ള വസ്തു , ബാങ്ക് സംബന്ധമായ 
ആവശ്യങ്ങൾക്കും മറ്റ് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കോതനല്ലൂര 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14568 


KERALA GAZETTE 


Part III 


0 


f വില്ലേജിൽ പരേതൻറെ ഭാര്യ അന്നമ്മ ജോർജ്ജ് , , ബോധിപ്പിച്ച അപേക്ഷ കോതനല്ലൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിര 

അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 31-08-2020 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതൻറ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


അന്നമ്മ ജോർജ്ജ് 


ഭാര്യ 


70 


2 


ബിന്ദു ജോർജ്ജ് 


| മകൾ 


45 


3 


ബെന്നി ജോർജ്ജ് 


മകൻ 


40 


4 . 


ബിൽന ജോർജ്ജ് 


| മകൾ 


32 


നമ്പർ : സി 1 -6766 / 2021 


25-10-2021 


വൈക്കം താലൂക്കിൽ കോതനല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എ കെ മാത്യു മാഞ്ഞൂർ ക 
രയിൽ ആക്കാംപറമ്പിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ടിയാൻറ പേരിലുള്ള വസ്തു , ബാങ്ക് സംബന്ധമായ 
ആവശ്യങ്ങൾക്കും മറ്റ് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 

കോതനല്ലൂര 
f വില്ലേജിൽ പരേതൻറെ മകൻ കെവിൻ മാത്യു , ബോധിപ്പിച്ച അപേക്ഷ കോതനല്ലൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 

, 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 26-02-2017 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതൻറെ പിതാവ് കുര്യൻ മത്തായി , മാതാവ് ഏലിക്കുട്ടി കുര്യൻ എന്നിവർ ജീവിച്ചിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


55 


2 


ലിസ്സി മാത്യ 
കെവിൻ മാത്യ 
കവിത മാതൃ 


| മകൻ 


32 


3 


മകൾ 


31 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14569 


Revenue Department 


30th November 2021 


Kottayam District 


Vaikom Taluk 


NOTICE 


നമ്പർ : സി 1 -6860 / 2021 


25-10-2021 


വൈക്കം താലൂക്കിൽ വടയാർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ലാലപ്പൻ എം ഡി വടക്കുംഭാഗം കരയി 
ൽ മണപ്പറത്ത് വീട്ടിൽ എന്നയാളുടെ 

എന്നയാളുടെ അവകാശികൾക്ക് ടിയാൻറ പേരിലുള്ള വസ്തു , ബാങ്ക് സംബന്ധമായ 
ആവശ്യങ്ങൾക്കും മറ്റ് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വടയാർ 
വില്ലേജിൽ പരേതൻറെ ഭാര്യ വിമല ലാലപ്പൻ ബോധിപ്പിച്ച അപേക്ഷ വടയാർ വില്ലേജ് ഓഫീസർ 

മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24-07-2021 -ലും മകൻ 
ഫ്രിജിലാൽ 04 -09 -2020 -ലും മരണമടഞ്ഞിട്ടുള്ളതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


വിമല ലാലപ്പൻ 


ഭാര്യ 


55 


2 


| അനിൽ ലാൽ 


മകൻ 


35 


3 


28 


4 


08 


5 


04 


ഗീതു വിജയൻ ( പരേതനായ മകൻ ഫ്രിജിലാലിൻറ ഭാര്യ ) | മകന്റെ ഭാര്യ 
ആദിനാഥ് എം ഫ്രിജിലാൽ ( പരേതനായ മകൻ ഫ്രിജിലാലിൻറ പൗത്രൻ 
| മകൻ } 
ആദിദേവ് എം ഫ്രിജിലാൽ ( പരേതനായ മകൻ ഫ്രിജിലാലിന്റെ പൗത്രൻ 
മകൻ ) 
അഥിദേവ്യ എം ഫ്രിജിലാൽ ( പരേതനായ മകൻ 

| പൗത്രി 
| ഫ്രിജിലാലിൻറെ മകൾ ) 
| അധീശ്വർ എം ഫ്രിജിലാൽ ( പരേതനായ മകൻ ഫ്രിജിലാലിൻർപൗത്രൻ 
മകൻ | 


6 


04 


7 


06 മാസം 


നമ്പർ : സി 1 -68741 2021 


29-10-2021 


വക്കം 


വൈക്കം താലൂക്കിൽ 

വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കുഞ്ഞുകുട്ടി പടിഞ്ഞാറ്റുംചേരി 
പടിഞ്ഞാറെമുറി കരയിൽ കായിപ്പുറത്ത് വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ടിയാന്റെ പേരിലുള്ള വസ്തു , ബാങ്ക് 
സംബന്ധമായ ആവശ്യങ്ങൾക്കും ആധാരം പണയത്തിൽ നിന്നും എടുക്കുന്നതിനും മറ്റ് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വൈക്കം വില്ലേജിൽ പരേതൻറെ മകൻ വിനോദ് കെ കെ , 
, ബോധിപ്പിച്ച അപേക്ഷ വൈക്കം , വടക്കേമുറി വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 26-09-1986 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . ടിയാൻ ഭാര്യ ദാക്ഷായണി കുഞ്ഞുകുട്ടി 01 -04 - 
2001 -ലും മരണമടഞ്ഞിട്ടുള്ളതാണെന്നും മക്കളിൽ കെ കരുണാകരൻ , അംബിക എന്നിവർ മരണപ്പെട്ടിട്ടുള്ളതുമാണ് . 
പരേതൻറ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14570 


KERALA GAZETTE 


Part III 


ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


തങ്കമ്മ 


മകൾ 


80 


2 


| ഭാർഗവി 


മകൾ 


66 


3 


മോഹനൻ കെ കെ 


മകൻ 


59 


4 


| സതീശൻ കെ 


| മകൻ 


57 


5 


വിനോദ് കെ കെ 


| മകൻ 


53 


6 


53 


| രമേശൻ ( പരേതനായ മകൾ അംബികയുടെ ഭർത്താവ് മകളുടെ ഭർത്താവ് 
വിഷ്ണു രമേശൻ ( പരേതനായ മകൾ അംബികയുടെ മകൻ പൗത്രൻ 


7 


30 


8 


29 


9 


47 


ബിനു ആർ ( പരേതനായ മകൾ അംബികയുടെ മകൻ ) | പൗത്രൻ 
കെ ആർ ഷീബ ( പരേതനായ മകൻ കെ കരുണാകരൻറ | പൗത്രി 
മകൾ 
കെ ഷിബു ( പരേതനായ മകൻ കെ കരുണാകരൻറ മകൻ ) പൗത്രൻ 
കെ രാധ ( പരേതനായ മകൻ കെ കരുണാകരൻറെ ഭാര്യ ) | മകന്റെ ഭാര്യ 


10 


41 


11 


68 


നമ്പർ : സി 1 -6966 2021 


25-10-2021 


വൈക്കം താലൂക്കിൽ വൈക്കം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എസ് വിജയകുമാർ പടിഞ്ഞാറ്റിൻചേരി 
തെക്കേമുറിയിൽ വല്യാറമ്പത്ത് വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ടിയാന്റെ പേരിലുള്ള വസ്തു , ബാങ്ക് , ഗ്യാസ് 
കണക്ഷൻ എന്നിവ സംബന്ധിച്ചും മറ്റ് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
വൈക്കം വില്ലേജിൽ പരേതൻറെ ഭാര്യ സിന്ധു വിജയകുമാർ , , ബോധിപ്പിച്ച അപേക്ഷ വൈക്കം വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 05-11-2020 -ലും 
മകൻ അർജുൻ വിജയ് 19 -07 -2019 -ൽ അവിവാഹിതനും സന്താനരഹിതനുമായി മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| സിന്ധു വിജയകുമാർ 


ഭാര്യ 


51 


2 


| അശ്വതി വിജയ് 


മകൾ 


31 


നമ്പർ : സി 1 -7042 2021 


25-10-2021 


വൈക്കം താലൂക്കിൽ മാഞ്ഞൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി ഡി പത്രോസ് @ പത്രോസ് ദേവസ്യ 
മാഞ്ഞൂർ തേവർ വാക്കയിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ടിയാൻറ പേരിൽ ഉള്ള വസ്തു , ബാങ്ക് സംബന്ധമായ 
ആവശ്യങ്ങൾക്കും ഉടുമ്പൻചോല താലൂക്ക് ഓഫീസിൽ ഹാജരാക്കുന്നതിനും മറ്റ് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മാത്തൂർ വില്ലേജിൽ പരേതൻറെ മകൻ രാജേന്ദ്രൻ സി പി , , ബോധിപ്പിച്ച അപേക്ഷ 
മാഞ്ഞൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 

അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14571 


Revenue Department 


30th November 2021 


പരിശോധിച്ചതിൽ ടിയാൻ 09-07-2017 -ലും ഭാര്യ ചിന്നമ്മ പത്രോസ് 18-10-2019 -ലും മരണപ്പെട്ടിട്ടുള്ളതാണെന്നും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷ 
ം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| മകൻ 


64 


2 


മകൾ 


59 


രാജേന്ദ്രൻ റ്റി പി 
മേരിക്കുട്ടി എന്ന തങ്കമ്മ 
| ശ്യാംകുമാർ 
അജിത റ്റി എസ് 


3 


| മകൻ 


57 


4 


മകൾ 


52 


നമ്പർ : സി 1 -72750 2021 


25-10-2021 


വൈക്കം താലൂക്കിൽ ഉദയനാപുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സേവ്യർ ജോസഫ് ഇല്ലിക്കൽ 
( ബേബി ) , എൽസമ്മ സേവ്യർ @ എൽസമ്മ ബേബി പടിഞ്ഞാറെക്കരയിൽ ഇല്ലിക്കൽ വീട്ടിൽ എന്നിവരുടെ 
അവകാശികൾക്ക് ടിയാളുകളുടെ പേരിലുള്ള വസ്തു , ബാങ്ക് , പെൻഷൻ സംബന്ധമായ ആവശ്യങ്ങൾക്കും മറ്റ് വിവിധ 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഉദയനാപുരം വില്ലേജിൽ പരേതരുടെ മകൾ 
ആശ സേവ്യർ , , ബോധിപ്പിച്ച അപേക്ഷ ഉദയനാപുരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാളുകൾ യഥാക്രമം 29-06-2010 , 22 -09 -2020 എന്നീ തീയതികളിൽ 
മരണപ്പെട്ടതായും പരേതരുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


43 


| അഭിലാഷ് സേവ്യർ ( അഭിലാഷ് ജോസഫ് സ 
ആശ സേവ്യർ 


2 


| മകൾ 


41 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14572 


KERALA GAZETTE 


Part III 


Kottayam District 


Vaikom Taluk 


NOTICE 


നമ്പർ : സി1-7348 / 2021 


29-10-2021 


അ 


വൈക്കം താലൂക്കിൽ വടക്കേമുറി വില്ലേജിൽ പടിഞ്ഞാറേമുറി കരയിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ റ്റി വർഗ്ഗീസ് 
ആറ്റുമംഗലത്ത് വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വസ്തു , ബാങ്ക് സംബന്ധമായ ആവശ്യങ്ങൾക്കും മറ്റ് വിവിധ 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മകൻ ജോബി വർഗ്ഗീസ് 
ബോധിപ്പിച്ച അപേക്ഷ വടക്കേമുറി , ആമ്പല്ലൂർ വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17-11-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു . 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


68 


2 


മകൻ 


46 


3 


റാണി വർഗ്ഗീസ് 
ജോബി വർഗ്ഗീസ് 
ജോസ് വർഗ്ഗീസ് 
ജിഷ വർഗ്ഗീസ് 
ജിജോ വർഗ്ഗീസ് 


മകൾ 


44 


4 


മകൾ 


42 


5 


മകൻ 


39 


നമ്പർ : സി1-7456 / 2021 


29-10-2021 


അനന്തരാവകാശ 


വൈക്കം താലൂക്കിൽ മുളക്കുളം വില്ലേജിൽ കുന്നപ്പിള്ളി കരയിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബാബു റ്റി എം , 
ചൂളായിക്കോട്ടിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതൻറ പേരിലുള്ള സർവ്വിസ് ആനുകൂല്യം ലഭിക്കുന്നതിനും 
ആശ്രിതനിയമനത്തിനും , വസ്തു , ബാങ്ക് സംബന്ധമായ മറ്റ് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മകൻ അശ്വിൻ ബാബു ബോധിപ്പിച്ച അപേക്ഷ മുളക്കുളം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 30-03-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതൻറ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ബിന്ദു പി ആർ 


ഭാര്യ 


51 


2 


അശ്വിൻ ബാബു 


| മകൻ 


21 


3 


അനന്തു ബാങ് 


| മകൻ 


15 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14573 


Revenue Department 


30th November 2021 


നമ്പർ : സി1-74582021 


29-10-2021 


വൈക്കം താലൂക്കിൽ വടയാർ വില്ലേജിൽ തലയോലപ്പറമ്പ് കരയിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സക്കീ 
ർ ഹുസൈൻ , പട്ടശ്ശേരിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ പേരിലുള്ള വസ്തു , ബാങ്ക് സംബന്ധമായ 
ആവശ്യങ്ങൾക്കും മറ്റ് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ 
ഭാര്യ സെബീന ബോധിപ്പിച്ച അപേക്ഷ വടയാർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 11-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ പിതാവ് ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സെബീന 


ഭാര്യ 


40 


2 


മകൻ 


10 


| മുഹമ്മദ് സഫ്വാൻ പി എസ് 
| മുഹമ്മദ് യാസീൻ പി എസ് 


3 


മകൻ 


5 


4 


അലീമ 


മാതാവ് 


65 


നമ്പർ : സി1-7459 / 2021 


29-10-2021 


വൈക്കം താലൂക്കിൽ കെ എസ് മംഗലം വില്ലേജിൽ ഇടവട്ടം കരയിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മുരളീധരൻപിള് 
ള ആർ , രാഗരശ്മി വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ടിയാന്റെ പേരിലുള്ള വസ്തു , ബാങ്ക് സംബന്ധമായ 
ആവശ്യങ്ങൾക്കും മറ്റ് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻ 
ഭാര്യ കൃഷ്ണകുമാരി ബോധിപ്പിച്ച അപേക്ഷ കെ എസ് മംഗലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| കൃഷ്ണകുമാരി 


ഭാര്യ 


61 


2 


രാഗേഷ് എം 


മകൻ 


39 


3 


രശ്മി ( രശ്മി മുരളീധരൻ 


| മകൾ 


36 


4 


| രാഹുൽ എം 


മകൻ 


32 


നമ്പർ : സി1-75142021 


29-10-2021 


വൈക്കം താലൂക്കിൽ കടത്തുരുത്തി വില്ലേജിൽ കെ എസ് പുരം കരയിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എ ജി 
ജോർജ്ജ് , എത്തലിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ടിയാന്റെ പേരിലുള്ള വസ്തു , ബാങ്ക് സംബന്ധമായ 
ആവശ്യങ്ങൾക്കും യൂണിയൻ ബാങ്കിൽ ഹാജരാക്കുന്നതിനും മറ്റ് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ ക്ലാരമ്മ ജോർജ്ജ് ബോധിപ്പിച്ച അപേക്ഷ കടത്തുരുത്തി വില്ലേജ് 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14574 


KERALA GAZETTE 


Part III 


ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27 
02-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതൻ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതില് 
f ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ക്ലാരമ്മ ജോർജ്ജ് 


ഭാര്യ 


75 


2 


ഡെയ്സി ജോർജ്ജ് 


മകൾ 


52 


3 


സിനിമോൾ ജോർജ്ജ് ( സിനിമോൾ സിബി 


| മകൾ 


48 


4 


രാജൻ ജോർജ്ജ് 


മകൻ 


47 


5 


ജയൻ ജോർജ്ജ് 


മകൻ 


43 


6 


രജനി ജോർജ്ജ് 


| മകൾ 


40 


നമ്പർ : സി 17515 2021 


29-10-2021 


അ 


അവകാശ 


വൈക്കം താലൂക്കിൽ കടത്തുരുത്തി വില്ലേജിൽ പാലക്കര കരയിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അൽഫോൺസ 
ാ ജോസഫ് , കുഴിവേലിൽ വീട്ടിൽ എന്നവരുടെ അവകാശികൾക്ക് ടിയാളുടെ പേരിലുള്ള വസ്തു , ബാങ്ക് , എൽ ഐ സി 
സംബന്ധമായ ആവശ്യങ്ങൾക്കും മറ്റ് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
പരേതയുടെ മകൻ ടെറൻസ് ജോസഫ് ബോധിപ്പിച്ച അപേക്ഷ കടത്തുരുത്തി വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൾ 12-04-2021 - ലും ഭർത്താവ് ജോൺ 
ജോസഫ് 4-5-2004 - ലും മരണപ്പെട്ടതായും , പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


കെ ടെറൻസ് ജോസഫ് 


മകൻ 


48 


2 


കെ ആദർശ് ജോസഫ് 


മകൻ 


45 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.11.30 03:51:19 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


